39 


( 3 ) 


Kodungallur Taluk 


നമ്പർ ബി3-2167 / 2021 . 


2021 ഏപ്രിൽ 15 . 


പരസ്യം 


( 1 ) 


അവകാശ 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ തുണ്ടത്തും 
കടവ് കരയിൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ അയ്യപ്പൻ 
മകൻ പുരു ഷൻ എന്ന യാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ സുനിത 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വരാപ്പുഴ വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി പുരു ഷൻ 20-3-2009 - ൽ 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 ( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ എ4-2485 / 2021 . 

2021 മാർച്ച് 31 . 
കൊടുങ്ങല്ലൂർ താലൂക്ക് , പാപ്പിനിവട്ടം വില്ലേജ് , മണ്ടത 
ശങ്കരൻ മകൻ എം . എസ് . ബാലൻ 4-11-2020 -ാം തീയതി 
മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ ഇന്ദിര ബാലൻ അവകാശ 
സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷ യിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് 

സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
രേഖാ മൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


60 


പുഷ്പ പുരുഷൻ 
സുനിത 


2 


മകൾ 


43 


3 


39 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


സുരാജ് 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിനു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുളളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പറവൂർ . 

തഹശീൽദാർ . 


1 


ഇന്ദിര ബാലൻ 


ഭാര്യ 


75 


2 


48 


ജിഷ ബാലമുരളി 

മകൾ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

( 2 ) 


THRISSUR DISTRICT 


Mukundapuram Taluk 


ക . 


പരസ്യം 


നമ്പർ സി2-3337 / 2021 . 

2021 മാർച്ച് 19 . 
മുകു ന്ദ പുരം താ ലൂ ക്ക് , കാട്ടൂർ വില്ലേജ് , മു നയം 
ദേശത്ത് കര പറ മ്പിൽ വീട്ടിൽ വാസു ഭാര്യ പങ്ക ജാക്ഷി 
എന്നവർ 19-3-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തി ലേക്ക് പരേ തയുടെ മകൾ സൂര്യ കെ . വി . എന്ന വർ 
വിദ്യാഭ്യാസ വകുപ്പിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങൾക്കു മായി സമർപ്പിച്ച അപേ ക്ഷ യെ ക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് 
പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്ന 
തിനാൽ അവരെമാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതിമുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാ വ ധിക്കു ശേഷമോ സമർപ്പി ക്ക പ്പെടു ന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം ചെയ്യുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എ4-2810 / 2021 . 

2021 ഏപ്രിൽ 12 . 
കൊടുങ്ങല്ലൂർ താലൂക്ക് , പെരിഞ്ഞനം വില്ലേജ് , തട്ടാരു 
പറമ്പിൽ ടി . കെ . മാധവൻ മകൻ ശ്രീനിവാസൻ ടി . എം . 
27 -1- 2 021 -ാം തീയതി മ ര ണ മട ഞ്ഞു . പരേ ത 

തന്റെ ഭാര്യ 
സുമതി വി . 

അ വകാശ സർട്ടി ഫിക്കറ്റിനു വേണ്ടി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ മാത്രമാണ് അവകാശികളെന്ന് കാണുന്നു . 
അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്ന 
തല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


സുമതി വി . കെ . 


ഭാര്യ 


73 


2 


45 


സംഗീത ടി . ശ്രീനിവാസൻ മകൾ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


( 3 ) 


1 


വിഷ്ണു കെ . വി . 


മകൻ 


29 


നമ്പർ എ4-196 / 2021 . 

2021 മാർച്ച് 31 . 
കൊടു ങ്ങ ളൂർ താ ലൂ ക്ക് , പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് , 
ആ നാമ്പലത്ത് ഗോപാലൻ ഭാര്യ സുമം ഗല 21-6-2016 -ാം 
തീയതി മരണമടഞ്ഞു . പരേതയുടെ മകൾ ബേബി അവകാശ 
സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അപേ ക്ഷ യിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നയാൾ മാത്രമാണ് 
അവകാശിയെന്ന് കാണുന്നു . അപ്രകാരം അവകാ ശി യെ 
ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 


2 


സൂര്യ കെ.വി. 


മകൾ 


25 


താലൂക്കാഫീസ് , 
മുകുന്ദപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


337 


Digitally signed by 
Salim A 
Date : 2021.08.03 
15:28:58 + 05'30 ' 


